Kerala Gazette No. 12 dated 25th March 2014. 


PART I 


Section iii 


GOVERNO 


7 .1 


TERA 


WMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 7828/ ലെഗ്. സി1 /2012 / നിയമം. 


2013 ഏപ്രിൽ 25 
തിരുവനന്തപുരം, 

1935 വൈശാഖം 5. 


- കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2013 ഏപ്രിൽ 24 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


- സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 11 /2014/DTP . 


2013 - ലെ 21 -ാം ആക്റ്റ് 


2013 - ലെ കേരള തദ്ദേശാധികാരസ്ഥാന വിനോദനികുതി 

( ഭേദഗതി) ആക്റ്റ് 


1961- ലെ കേരള തദ്ദേശാധികാരസ്ഥാന വിനോദ നികുതി ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


- ഒരു 
ആക്റ്റ് 


പീഠിക . - 1961 - ലെ കേരള തദ്ദേശാധികാര സ്ഥാന വിനോദ നികുതി ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ; 

- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ താഴെ പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു : - 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2013 - ലെ കേരള 
തദ്ദേശാധികാരസ്ഥാന വിനോദനികുതി ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

- ( 2) ഇത് 2012 നവംബർ 25 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 3 സി എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. – 1961- ലെ കേരള തദ്ദേശാധികാരസ്ഥാന 
വിനോദനികുതി ആക്ടിലെ ( 1961- ലെ 20) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് 
പരാ മർശിക്കപ്പെടുക ) 3 ബി വകുപ്പിനു ശേഷം താഴെ പറയുന്ന വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “3 സി. സെസ്സ് ചുമത്തലും സമാഹരിക്കലും.: - (1) 2010- ലെ കേരള സാംസ്കാരിക 
പവർ ത്തക ക്ഷേമനിധി ആക്റ്റിൻ ( 2011 - ലെ 6 ) കീ ഴിൽ രൂപീ ക രി ച്ചിട്ടുള്ള 
കേരള സാം സ് കാ രിക പ്രവർത്തക ക്ഷേമനിധിയുടെ ആ വ ശ്യ ങ്ങ ൾക്കായി 
പ്രവേശനത്തിനുള്ള പണം ഇരുപത്തി അഞ്ച്രൂപയിൽ കവിയുന്ന സിനിമയ്ക്കുള്ള 
ഓരോ പ്രവേശനത്തിനും, സർക്കാർ, കാലാകാലങ്ങളിൽ, ഗസറ്റ് വിജ്ഞാപനം വഴി 
വിനിർദ്ദേശിക്കാവുന്ന പ്രകാരം മൂന്നു രൂപയിൽ കവിയാതെയുള്ള, അങ്ങനെയുള്ള 
നിരക്കിൽ ഒരു സെസ്സ് ചുമത്തേണ്ടതും സമാഹരിക്കേണ്ടതുമാണ്. 

(2) (1) -ാം ഉപവകുപ്പ് പ്രകാരം ചുമത്തുന്ന സെസ്സ്, ഓരോ സിനിമാ പ്രവേശന 
ത്തി നു മുള്ള പണ ത്തി ന്മലുള്ള നികു തി യോ ടൊപ്പം, തദ്ദേ ശാ ധികാരസ്ഥാനം 
സമാഹരിക്കേണ്ടതും, സെസ്സിൽ നിന്നുള്ള വരവ്, സർക്കാർ കാലാകാലങ്ങളിൽ ഗസറ്റ് 
വിജ്ഞാപനം മുഖേന വിനിർദ്ദേശിച്ചേക്കാവുന്ന അങ്ങനെയുള്ള നിരക്കിലുള്ള കളക്ഷൻ 
ചാർജ് കുറവു ചെയ്ത് , 2010 - ലെ കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി 
ആക്റ്റിൻ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി 
ഫണ്ട് ബോർഡിലേക്ക് അടയ്ക്കേണ്ടതുമാണ്. 


| (3) ( 2) -ാം ഉപവകുപ്പ് പ്രകാരം ഓരോ കലണ്ടർ മാസത്തേക്കും സമാഹരിക്കുന്ന 
സെസ്സിന്റെ വരവ്, തദ്ദേശാധികാരസ്ഥാനത്തിന്റെ സെക്രട്ടറി കേരള സാംസ്കാരിക 
പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് തുടർന്നുവരുന്ന മാസത്തിലെ 
അവസാന പ്രവൃത്തി ദിവസമോ അതിനുമുമ്പോ അടയ്ക്കേണ്ടതാണ്. 

(4 ) തദ്ദേ ശാ ധികാര സ്ഥാനം സമാഹരിക്കു ന്ന സെസ്സിന്റെ വരവ് (3 ) -ാം 
ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിക്കകം അടയ്ക്കാത്തിടത്ത്, പ്രസ്തുത 
തുക, പ്രസ്തുത സമയപരിധി മുതൽ പ്രതിമാസം ഒന്നര ശതമാനം നിരക്കിലുള്ള 
പിഴയോടുകൂടി, ബന്ധപ്പെട്ട തദ്ദേശാധികാരസ്ഥാനം കേരള സാംസ്കാരിക പ്രവർത്തക 
ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ടതാണ്. 

(5) വൈകുന്ന എല്ലാ പണം കൊടു ക്ക ലു കൾക്കും ബന്ധപ്പെട്ട തദ്ദേ ശാ 
ധികാരസ്ഥാനത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അഥവാ ചെയർപേഴ്സണും കൂട്ടായി 
ഉത്തര വാദികളാ യി രിക്കുന്നതും കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി 
ബോർഡിലേക്ക് പിഴ യായി അടയ്ക്കുന്നഏതൊരു തുകയും തദ്ദേ ശാ ധികാ ര 
സ്ഥാനത്തിന്റെ അങ്ങനെയുള്ള സെക്രട്ടറിയിൽ നിന്നും പ്രസിഡന്റിൽ നിന്നും അഥവാ 
ചെയർപേഴ്സണിൽ നിന്നും ഈടാക്കേണ്ടതുമാണ്. 

- (6) 5- ഉം 6 - ഉം 7 - ഉം 7എ - യും വകുപ്പുകളിലെയും 8 മുതൽ 10 വരെ വകുപ്പു 
കളിലെയും വ്യവസ്ഥകൾ സിനിമാ പ്രവേശനത്തിനുള്ള ടിക്കറ്റുകളിന്മേലുള്ള സെസ്സിനെ 
സംബന്ധിച്ച് ബാധകമായിരിക്കുന്നതും അവയിലെ " നികുതി എന്ന പദം " സെസ്സ് കൂടി 
ഉൾപ്പെടുന്നവിധം വ്യാഖ്യാനിക്കേണ്ടതുമാണ്.”. 
- 3. 5 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 5 -ാം വകുപ്പിൽ, 

( എ ) (1) -ാം ഉപവകുപ്പിൽ, ( എ ) ഖണ്ഡത്തിനുശേഷം താഴെ പറയുന്ന 
ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 

- “(എഎ ) തദ്ദേശാധികാരസ്ഥാനം അധികാരപ്പെടുത്തിയ ഏതെങ്കിലും 
ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം, തദ്ദേശാധികാരസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി 
സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഡാറ്റായുടെയോ വിവരത്തിന്റെയോ പ്രാകൃതക്കോ 
പരിശോധനയ്ക്കോ ഉള്ള സൗകര്യമുള്ള, സർക്കാർ അംഗീകരിച്ച ഒരു ആപ്ലിക്കേഷൻ 
സോഫ്റ്റ്വെയറോടുകൂടിയ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്ക 
പ്പെടുന്ന, അങ്ങ നെ യുള്ള ടിക്ക റ്റി നുള്ള ശരിയായ നികുതി സൂചിപ്പിക്കു ന്ന , 
ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഒരു ടിക്കറ്റോടുകൂടിയോ; അല്ലെങ്കിൽ”; - 

- ( ബി ) ( 1 ) -ാം ഉപവകു പ്പിൽ, താഴെപ്പറയുന്ന ക്ലിപ് ത നി ബ ന്ധ ന 
ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നാൽ, ഏതെങ്കിലും വിഭാഗ ത്തി ലെയോ വിഭാ ഗ ങ്ങ ളി ലെയോ 
വിനോദങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വിനോദം നടത്തുന്ന ഏതെങ്കിലും സ്ഥലത്തേക്കോ 
സ്ഥലങ്ങളിലേക്കോഉള്ള പ്രവേശനം, (1) -ാം ഉപവകുപ്പിന്റെ (എഎ ) ഖണ്ഡപ്രകാരമുള്ള 
ഒരു ടിക്കറ്റോടുകൂടി മാത്രമേ നടത്തുവാൻ പാടുള്ളൂ എന്ന് സർക്കാരിന്, ഗസറ്റ് 
വിജ്ഞാ പനം വഴി, വിനിർ ദ്ദേ ശി ക്കാ വു ന്ന തും , അതിൻ മേൽ അങ്ങ നെ യുള്ള 


വിനോദത്തിനുള്ള പ്രവേശനത്തിനായി ( എ ) ഖണ്ഡപ്രകാരമുള്ള യാതൊരു ടിക്കറ്റും 
നൽകുവാൻ പാടില്ലാത്തതും ആകുന്നു. ”; 

( സി ) ( 2) -ാം ഉപവകു പ്പിനു ശേഷം താഴെ പറയുന്ന ഉപ വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


“(3 ) (1) -ാം ഉപവകുപ്പ് (എഎ ) ഖണ്ഡത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള 
പ്രകാരം ഇലക്ട്രോണിക് രൂപത്തിലുള്ള ടിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ 
ഹാർഡ്വെയറോടും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറോടും കൂടിയ ഇലക്ട്രോണിക് 
ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന ആവശ്യത്തിനുവേണ്ടിയും അങ്ങനെയുള്ള ഉപകരണ 
ങ്ങ ളുടെ പരി പാ ല ന ത്തി നു വേ ണ്ടിയും, സർക്കാർ ഉണ്ടാക്കുന്ന ചട്ട ങ്ങ ളിൽ 
വിനിർദ്ദേശിക്കാവുന്ന അങ്ങനെയുള്ള നിരക്കിലും രീതിയിലും ഉള്ള ഒരു തുക 
ടിക്ക റ്റി നോ ടൊപ്പം സർവ്വീസ് ചാർജ്ജി ലേ ക്കായി ചുമ ത്ത ണ്ടതും സമാ ഹ രി 
ക്കേണ്ടതുമാണ്. ”. 


4. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്റ്റിന്റെ 6 -ാം വകുപ്പിൽ, 


( എ ) (1) -ാം ഉപവകുപ്പിൽ, “( എ ) എന്ന ഖണ്ഡത്തിൽ” എന്ന വാക്കുകൾക്കും 
അക്ഷരത്തിനും ബ്രായ്ക്കറ്റിനും ശേഷം “അല്ലെങ്കിൽ (എഎ ) ഖണ്ഡത്തിൽ ” എന്ന 
വാക്കുകളും അക്ഷരങ്ങളും ബ്രായ്ക്കറ്റുകളും ചേർക്കേണ്ടതാണ്; 

- ( ബി ) ( 3) -ാം ഉപവകു പ്പിനു ശേഷം, താഴെ പറയുന്ന ഉപവകു പ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 4) 1958 - ലെ കേരള സിനിമ ( നിയന്ത്രണ) ആക്റ്റിലോ (1958 - ലെ 32 ) 
1994- ലെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിലോ ( 1994 - ലെ 13) 1994 - ലെ കേരള 
മുനിസിപ്പാലിറ്റി ആക്റ്റിലോ ( 1994 - ലെ 20) എന്തു തന്നെ അടങ്ങിയിരുന്നാലും, ഒരു 
സിനിമാതിയേറ്റർ നട ത്തു ന്ന തിനും അതിലെ പ്രദർശ ന ത്തി നു മുള്ള യാതൊരു 
ലൈസൻസും അല്ലെങ്കിൽ പെർമിറ്റും , അങ്ങനെയുള്ള തിയേറ്ററിന്റെ ഉടമസ്ഥൻ 
തൊട്ടു മുമ്പുള്ള മാസം വരെ നൽകേണ്ടതായ വിനോദ നികുതി അടയ്ക്കാത്തപക്ഷം, 
ബന്ധപ്പെട്ട തദ്ദേശാധികാരസ്ഥാനം പുതുക്കി നൽകുവാൻ പാടുള്ളതല്ല. ”. 


- 5. 11 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 11 -ാം വകുപ്പിൽ, ( 2) -ാം 
ഉപവകുപ്പിന്റെ ( ബി ) ഖണ്ഡത്തിനുശേഷം താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


“( സി ) 5 -ാം വകുപ്പ് ( 3 ) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഇലക്ട്രോണിക് 
രൂപത്തിലുള്ള ടിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ 
സോഫ്റ്റ്വെയറും സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടി സർവ്വീസ് 
ചാർജ്ജുകളുടെ നിരക്കും അത് സമാഹരിക്കേണ്ടതിന്റെയും നൽകേണ്ടതിന്റെയും 
രീതിയും നിശ്ചയിക്കുന്നതിനും. ”. 


- 6. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2013 - ലെ കേരള തദ്ദേശാധികാരസ്ഥാന 
വിനോദ നികുതി ( ഭേദഗതി) ഓർഡിനൻസ് (2013 - ലെ 22) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതോചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീ ഴിൽ ചെയ്ത തായോ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


- എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


G . 11 /2014/DTP . 


